Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 -2011 


OVERNM 


o 


ാർ 


) 


KEDALA 


VMENT OF 
त्या अपत 


് 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


20th July 2010 
2010 ജൂലൈ 20 
29th Ashadha 1932 
1932 ആഷാഢം 29 


വാല്യം 55 


നമ്പർ 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി . എം ./ 477/ 10 -OT- 17 / 2010 . 

2010 ജൂ ലൈ 6. 
- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, മലപ്പുറം താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് അംഗീകൃത 
കരാറുകാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- പ്രവൃത്തിയുടെ പേര്- ഭൂജല വകുപ്പിന്റെ പരിധിയിൽ 
വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ 
കുഴൽ കിണറിലെ ഹാന്റ് പമ്പ് റിപ്പയർ ചെയ്യുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - രൂപ 2, 00, 000 . 
നിരതദ്രവ്യം - രൂപ 5,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 30 - 7 -2010 , 1 മണി. 

ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അ വസാ ന 
തീയതിയും സമയവും 30 - 7 - 2010, 3 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
30 - 7 - 2010 , 4 മണി. 

പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 10 ദിവസം. 


നമ്പർ ജി. എം ./ 831/ 10 -01 - 18 / 2010. 

2010 ജൂ ലൈ 7. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, മലപ്പുറം താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് അംഗീകൃത 
കരാറുകാരിൽ നിന്നും/ പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- പ്രവ്യത്തിയുടെ പേര്- ഭൂജല വകുപ്പിന്റെ പരിധിയിൽ 
വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ 
- കുഴൽ കിണറിലെ ഹാന്റ് പമ്പ് റിപ്പയർ ചെയ്യുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - രൂപ 2,00,000. 
നിരതദ്രവ്യം -രൂപ 5, 000. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 31 - 7 - 2010 , 1 മണി. 

- ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും 31-7 -2010 , 3 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
31- 7 - 2010 , 4 മണി. 

- പ്രവൃത്തിചെയ്തു തീർക്കേണ്ട കാലാവധി 10 ദിവസം. 
ജില്ലാ ഓഫീസ്, 

- ( ഒപ്പ്) 
മലപ്പുറം. 

ജില്ലാ ഓഫീസർ. 


(2) 


